Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL- TV ( N /122009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


അധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- 


No 


Vol. LIV1 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th January 2009 

2009 ജനുവരി 20 
30th Pousha 1930 
1930 പൌഷം 30 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICE 
No , A1- 937 NAcc2008 . 3rd January 2009. 

Sealed tendors are invited for the supply of 
Materials for Library Automation for the year 
2008-09 111 Government College , Kattappana for 
Rs. 98 ,000 as specified in the schedule attached with 
tendor form . Tender forms can be obtained from 
the College Office on payment of Rs. 400 + Sales 
Tax and duplicate for Rs. 200 + Sales Tax . The 
cost of tonder form once paid will not bo refunded . 
The scaled cover containing the tender should be 
addressed to " The Principal, Government College, 
Kattappana " with tender number and duly super 
scribed on the cover “ Tender for supply of 
Materials for Library Automaiton . Tender should 
attach EMD @ 1 % of the total cost . Demand 
Draft in favour of the Principal, Government 
College, Kattappana for not less than Rs. 980 as 
EMD along with an agreement executed on stamp 
paper worth Rs. 50 . All conditions stipulated in 
Store Purchase Manual of Kerala should be 
followed . The last date fixed on 20 - 1 - 2009 , 
3 p . m . Intending tenderers should sent their 
tenders, SOS to reach this oflice on or before 
20 - 1-2019, 3 p . m . Late tenders will not be 
accepted . Received tenders will be opened on 
20 - 1-2 9 , 3 . 30 p . in . in the presence of tenderers 
or their authorised representatives . Those who 
intend to purchase the tender form by post 
should send Rs. 50 by Money Order in addition 
to the amount. 


- കട്ടപ്പന ഗവൺമെൻറ് കോളേജിലേക്ക് 2008 -09 . 
ലെ ബറി ഓട്ടോമെഷൻ ഉപകരണങ്ങൾ നൽകു 
നതിന് മു വച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
നൽകേണ്ടതായ സാധനങ്ങളുടെ പട്ടികയും ടെറ 
ഫാറവും കോളജ് ഓഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. ടെണ്ടർ ഫോറം ഒന്നിന് 400 രൂപയും 
വിൽപ്പന നികുതിയും ഡപ്പി റീന 20 
രൂപയും വിൽപ്പന നികുതിയും ആണ് . 
ടെണ്ടർ ഫോമിന് അടച്ച തുക തിരികെ നൽകു 
ന്നതല്ല . പൂരിപ്പിച്ച ടെണ്ടറുകൾ " പ്രിൻസിപ്പാൾ , 
ഗവൺമെൻറ് . കോളേജ്, കട്ടപ്പന എന്ന വിലാസ 
ത്തിൽ അയയ്ക്കേണ്ടതും കവറിനുമുകളിൽ 2008-09 ൽ 

ലൈബറി ഓട്ടോമെഷൻ ഉപകരണങ്ങൾ സം 
ചെയ്യുന്നതിനുളള ടെണ്ടർ എന്ന് എഴുതിയിരിക്കേ ണ്ട 
തുമാണ്, നിരതദ്രവ്യമായി മൊത്തം തുകയുടെ ഒരു 
ശതമാനമായ - 980 രൂപയിൽ കുറയാത്ത തുക 
പിൻസിപ്പാളിന് മാറാവുന്ന രീതിയിലുളള ഡി , ഡി . 
ആയി ഹാജരാക്കേണ്ടതും ഇടപാട് സംബന്ധിച്ച കരാർ 
50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ കൊയ്യണ്ടതുമാണ്, 
ഇതിന് കേരള സർക്കാരിൻറ പർച്ചേസ് മാനുവലിൽ 
പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും ബാധകമാ 
യിരിക്കും, പുരിപ്പിച്ച ടെൻഡറുകൾ അവസാന തീയതി 
20- 1-2009 , 3 മണി എന്ന് നിശ്ചയിച്ചിരിക്കുന്നു . 
ടെണ്ടറുകൾ 20- 1 - 2009, 3 മണിക്കു മുമ്പായി കോളേജ 
ഓഫീസിൽ ലഭിച്ചിരിക്കണം. വൈകിക്കിട്ടുന്നവ 
പരിഗണിക്കുന്നതല്ല , അന്നുതന്നെ 3 . 30 മണിക്ക് 
ടെണ്ടർ പച്ചയാളുടെയാ അധികാരപ്പെട്ട പ്രതിനിധി യു 
ടെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്ന 
താണ്, ടെണ്ടർ ഫോറം തപാലിൽ ലഭിക്കേണ്ടവർ 
5 രൂപയുടെ മണിയോർഡർ ( പ്രിൻസിപ്പലിന് 
cീട്ടക്കവിധം അയച്ചുതണ്ടതാണ്. 
Government College, 

| ( Sd.) 
Kattappana , 

Principal 


